GOVERNMENT 
OF 


Kerala Gazette No. 42 dated 27th October 2020 . 

. 
PART I 


Section iii 


നി .. 


RA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


2018 ഏപ്രിൽ 7 


നമ്പർ 21469 ലെഗ്.സി.3 /2017 / നിയമം. 


തിരുവനന്തപുരം, 

1193 മീനം 24 
1940 ചൈതം 17 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേ ക്കായി ഇതി നാൽ ( പസി ദ്ധപ്പെ ടു ത്തു ന്നു . നിയമസഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2018 ഏപ്രിൽ 7 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ബി , ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


G, 40 / 2020 /DTP . 


157 


2 


2018 - ലെ 13 -ാം ആക്റ്റ് 


2018 - ലെ കേരള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കലും 

സുഗമമാക്കലും ആക്റ്റ് 
വ്യത്യസ്ത നിയമങ്ങൾപ്രകാരം ആവശ്യമായിട്ടുള്ള വിവിധ ലൈസൻസുകൾ, 
അ നു വാ ദം , അംഗീകാരം , ക്ലിയ റൻ സു കൾ തുട ങ്ങി യ വ 
നൽകു ന്നതിലുള്ള കാല താമസം ഒഴിവാക്കു ന്ന തി നുള്ള 
കേ രള സർ ക്കാ രിന്റെ ചില നിർ ദ്ദേ ശ ങ്ങ ൾ ക്ക് 
പാബല്യം ന ൽ കു ന്ന തി നും അ തു മാ യി 
ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമായതോ 
ആയ മറ്റു കാര്യങ്ങൾക്കുംവേണ്ടി വ്യവസ്ഥ 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ആക്റ്റ് 


പീഠിക - വ്യത്യസ്ത നിയ മ ങ്ങ ൾ പകാരം ആ വ ശ്യ മാ യിട്ടുള്ള വിവിധ 
ലൈസൻസുകൾ, അ നു വാ ദം , അം ഗീ കാ രം , ക്ലിയ റ ൻ സു കൾ തുട ങ്ങി യ വ 
നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനുള്ള കേരള സർ ക്കാ രിന്റെ 
ചില നി ർ ദ്ദേ ശ ങ്ങ ൾ ക്ക് ( പാ ബ ല്യ ന ൽ കു ന്ന തി നു | o അ തു മാ യി 
ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമായതോ ആയ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി 
വ്യവസ്ഥ ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . 


ഇന 


2018 - ല 


ചു രുക്ക് പേരും പാരംഭവും.- ( 1 ) 

ആക്റ്റിന് 
കേരള നിക്ഷേപം പ്രാത്സാഹിപ്പിക്കലും സുഗമമാക്കലും ആക്റ്റ് എന്ന് പേര് പറയാം . 


( 2 } ഇത് 2017 ഒക് ടോ ബർ 20 -ാം തീയതി പാബ ല്യ ത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2 . 


1960- ലെ 34 -ാം ആക്റ്റിന്റെ ഭേദഗതി . 1960 - ലെ കേരള കടകളും വാണിജ്യ 
സ്ഥാപനങ്ങളും ആക്റ്റിൽ ( 1960 - ലെ 34 ) , 5 എ വകുപ്പിൽ, ( 4 ) -ാം ഉപ വകുപ്പിൽ 
“ നിർണ്ണയിക്കപ്പെട്ട ഫാറത്തിൽ ” എന്ന വാക്കുകൾക്ക് മുൻപായി “അപേക്ഷ ലഭിച്ച 
അതേ ദിവസം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


3 . 


1980 - ലെ 20 -ാം ആക്ടിന്റെ ഭേദഗതി. - 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി 
ആക്റ്റിൽ ( 1980-ലെ 20 ), 9 -ാം വകു പ്പി നു ശേഷം താഴെ പ്പ റ യുന്ന വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


158 


3 


“ 9 എ . ചുമട്ടുതൊഴിലാളികളുടെ സേവനം ഏർപ്പെടുത്തൽ.- (1 ) ഈ ആക്റ്റിലെ 
വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു തൊഴിലുടമ അയാളുടെ സ്ഥാപനവുമായി ബന്ധ 
പ്പെട്ട ജോലികൾക്ക് ഈ ആക്റ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചുമട്ടുതൊ 
ഴിലാളിയെ നിയോഗിക്കേണ്ടതാണ്. 


എന്നാൽ വിദഗ്ദ്ധരായ ആളുകളുടെ സഹായം ആവശ്യമായിട്ടുള്ളതും വേണ്ടത 
ശ്രദ്ധയോടെ ചെയ്യേണ്ടതും യന്ത്രസംവിധാനങ്ങളുടെ സഹായം ആവശ്യമായിട്ടുള്ളതുമായ 
ജോലികളുടെ സംഗതിയിൽ, അതതുസംഗതിപോലെ , അപ്രകാരം വൈദഗ്ദ്ധ്യമുള്ള 
ആളുകളെ നിയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ യന്ത്രസംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടോ 
അപ്രകാരമുള്ള ജോലികൾ ചെയ്യാവുന്നതാണ്. 


(2 ) ഒരു 


സ്ഥാപ ന ത്തിന്റെ തൊഴിലു ട മ യോ ഉട മ സ്ഥനാ ചു മ ട്ടു 
തൊ ഴി ലാളികളുടെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ടെ ങ്കിൽ മാത മേ , അവർക്ക് 
ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസൃതമായി സർക്കാർ നിർണ്ണയിച്ച പ്രകാരമുള്ള 
വേതനത്തിന് അർഹതയുണ്ടാകുകയുള്ളൂ . ” 


4. ചട്ടങ്ങൾ ഉണ്ടാക്കു ന്ന തിനുള്ള അധികാരം.- (1) സർക്കാരിന്, ഗസറ്റ് 
വിജ്ഞാപനം വഴി , ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി, മുൻകാല 
പാബല്യത്തോടു കൂ ടിയോ പിൽക്കാല 

പാബല്യത്തോടു കൂ ടിയോ ചട്ട ങ്ങൾ 
ഉണ്ടാക്കാവുന്നതാണ്. 


( 2 ) ഈ ആക്റ്റിൻ കീഴിലുണ്ടാക്കിയ ഏതൊരു ചട്ടവും അതുണ്ടാക്കിയതിനു 
ശേഷം, കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ മുമ്പാകെ, 
ഒരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ തുടർച്ചയായി രണ്ട് സമ്മേളനങ്ങളിലോ പെടാവുന്ന 
ആകെ പതിനാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേ ണ്ട തും , അപ്രകാരം അത് ഏത് 
സമ്മേളനത്തിൽ വെക്കുന്നുവോ പ്രസ്തുത സമ്മേളനമോ തൊട്ടടുത്തു വരുന്ന 
സമ്മേളനമോ അവസാനിക്കുന്നതിനുമുമ്പ്, നിയമസഭ പ്രസ്തുത ചട്ടത്തിൽ എന്തെങ്കിലും 
രൂപഭേദപ്പെടുത്തലുകൾ വരുത്തുകയോ അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് 
തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന് , അതിനുശേഷം, അതതു സംഗതി 
പോലെ , അങ്ങനെ രൂപഭേദം വരുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യമുണ്ടായിരി 
ക്കുകയോ അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്നതും; 
എന്നിരുന്നാലും , അങ്ങനെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ 
ചട്ടപ്രകാരം മുമ്പ് ചെയ്ത ഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത 
വിധത്തിലായിരിക്കേണ്ടതാണ്. 


5. റദ്ദാക്കലും ഒഴിവാക്കലും.- ( 1 ) 2018 - ലെ കേരള നിക്ഷേപം പ്രോത്സാഹി 
പ്പിക്കലും സുഗമമാക്കലും ഓർഡിനൻസ് ( 2018 - ലെ 8 ) , ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


159 


4 


( 2 ) അങ്ങനെ റദ്ദാക്കി യി രുന്നാൽ തന്നെയും , പ്രസ്തുത ഓർഡി നൻ സ് 
പകാരം ഭേദ ഗ തി ചെയ്യ പ്പെട്ട 19 6 0 - ല കേ രള കട ക ളും 

വാണി ജ്യ 
സ്ഥാ പ ന ങ്ങളും ആക്റ്റ് ( 1960 -ലെ 34 ) , 1978 -ലെ കേരള ചുമട്ടുതൊഴിലാളി 
ആക്റ്റ് ( 1980 -ലെ 20 ) എന്നീ ആക്റ്റ് കൾ ഉപകാരം ചെയ്തതോ ചെയ്തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട മേൽപ്പറഞ്ഞ ആൿറ്റുകൾ പ്രകാരം ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശ രിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
അഡീഷണൽ നിയമസെക്രട്ടറി. 


160 


